GOVSS 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N ) /634/ 2018-20 


ർ 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Health Services Department 


പുനർ ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില ( 1,00,000 -ന് മുകളിൽ 
X 10,00,000 വരെ) 


നമ്പർ 23 2020 ഡി . എം . എച്ച് . പിറ്റിവിപിഎം, 


2020 ജൂലൈ 25 . 


അസ്സൽ ? 1,000 + മൂ . വ . നി . 13.5 % . 


പകർപ്പ്- 600 


+ മൂ . വ . നി . 13.5 % . 


ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും- 
22-8-2020 ( ശനി ) വൈകുന്നേരം 3 മണി . 


തിരുവനന്തപുരം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ 
മാനസികാരോഗ്യ ക്ലിനിക്കുകൾ, ക്യാമ്പുകൾ, ബോധവത്കരണ 
ക്ലാസു കൾ , പരി ശീ ലന പരിപാടി എന്നിവ നട ത്തു ന്ന 
തിനുവേണ്ടി കരാറടിസ്ഥാനത്തിൽ വണ്ടി വാടകയ്ക്കെടുക്കുന്ന 
തിലേക്കായി ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള സ്വകാര്യ വാഹന ഉടമകളിൽ 
നിന്ന് മുദ വച്ച് ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
വാഹനത്തിന്റെ വിശദ വിവരം: 


ദർഘാസ് സ്വീക രി ക്കുന്ന അവ സാന തീയ തിയും 
സമയവും 24-8-2020 ( തിങ്കൾ ) വൈകുന്നേരം 3 മണി . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 25-8-2020 
( ചൊവ്വ ), 11.30 മണി . 


1. ഏഴു പേർക്ക് ഇരിക്കാവുന്നതും എയർ കണ്ടീഷൻഡു 
മായിരിക്കണം. 


2. നല്ല റണ്ണിംഗ് കണ്ടീഷനിൽ ഉള്ളതായിരിക്കണം. 


3. മഹീന്ദ്ര- സെലോ കോർപ്പിയോടോയോട്ടോ -ഇന്നോവ 
ടവേര / മറാണ്ടോ തുടങ്ങിയവ. 


ദർ ഘാ സു ക ളിൽ ടെൻഡർ രേഖ പ്പെ ടുത്തി 
നോഡൽ ഓഫീസർ, ജില്ലാ മാനസികാരോഗ്യ പരിപാടി, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 24-8-2020 ( തിങ്കൾ 
വൈകുന്നേരം 3 മണിക്ക് മുൻപായി സമർപ്പിക്കേണ്ടതാണ്. 
സ്വീകാര്യമായ ദർഘാസുകൾ നൽകിയവരുടെയോ അവർ 
അധികാരപ്പെടുത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ 25-8-2020 
( ചൊവ്വ ) രാവിലെ 11.30 മണിക്ക് മുദ്രവച്ച ദർഘാസുകൾ 


അടങ്കൽ തുക 

_3 

4,80,000 . 


നിരതദ്രവ്യം - 1 % . 


Gaz . No. 34 / 2020 / DTP ( Health Services ). 


305 


26 


KERALA GAZETTE 


[[PART III 


Last date and time of sale of tender - 22-8-2020 , 

, 
( Saturday ), 3 p . m . 


Last date and time of receipts of tender — 24-8-2020 , 
( Monday ) , 3 p . m . 


തുറക്കുന്ന താ ണ് . ദർഘാസുകൾ വിൽക്കുന്ന അവസാന 
തീയതി 22-8-2020 ( ശനി ) വൈകുന്നേരം 3 മണിവരെയാണ്. 
ദർഘാസ് ഫോറം ആവശ്യമുള്ള വർ അതിന്റെ വില ജില്ലാ 
മാന സികാരോഗ്യപ രി പാടി , മാ ന സി കാ രോ ഗ്യ കേന്ദ്രം , 
തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് പ്രവർത്തി ദിവസങ്ങളിൽ 
നേരിട്ട് അടച്ച് വാങ്ങാവുന്നതാണ് ( രാവിലെ 11 മണി മുതൽ 
വൈകുന്നേരം 3 മണി വരെ). 

ടെൻഡറിനെ സംബന്ധിച്ചുള്ള പ്രത്യേക നിബന്ധനകളും 
വിശദാംശങ്ങളും ഫോറത്തിനൊടൊപ്പം ലഭിക്കുന്നതാണ്. 

പോസ്റ്റൽ ഓർഡേഴ്സ്, പോസ്റ്റൽ സ്റ്റാമ്പ്, ബാങ്ക് ഡാഫ്റ്റ്, 
ബാങ്കേഴ്സ് ചെക്ക് എന്നിവ ടെണ്ടർ ഫോമിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല . 


Date and time of opening of tender - 25-8-2020 , ( Tuesday ) 


11.30 a. m . 


Tender forms will be obtained from the District 
Mental Health Programme ( DMHP ) on payment of 
cash during 11 a . m . to 3 p . m . at DMHP office . 


No. 23 / 2020 /DMHP / TVPM. 


25th July 2020 . 


Sealed tenders are invited from Vehicle owners 
( Vehicle with Tourist permit) for the hiring of vehicle on 
contract for District Mental Health Programme 
Thiruvananthapuram for conducting mental health clinics, 
awareness classes , camps and training programmes at 
different places in Thiruvananthapuram district. 


Tender No. and date should be superscribed on such 
envelope and addressed to the Nodal Officer , District 
Mental Health Programme , Thiruvananthapuram . Late 
tenders will not be accepted. Cost of tender form will not 
be returned under any circumstances . Tender should be 
accompanied by Earnest Money Deposit in the form of 
Demand Draft drawn in favour of " Nodal Officer, District 
Mental Health Programme , Thiruvananthapuram " , which 
should not be less than one percent of the price quoted. 
The undersigned has the right to reject any offer without 
assigning reason thereof. 


Specifications of the vehicle 


1. 7 Seater with A / c. 


2. In good running condition .. 


3. Tavera / Mahendra Xylo or Scorpio / Toyoto 
Innova / 

Marazzo etc. 


Special terms and conditions of the tenders shall be 
obtained with the tender form on working days . 


Probable Amount of Contract X 4,80,000 . 


Postal orders , Postal Stamps , Bank Drafts , Banker s 
Cheques will not accepted towards the cost of tenders . 


EMD1 % . 


Cost of tender form ( Above Y 1,00,000 to 
X 10,00,000 ) : 

Original_R 1,000 + VAT ( 13.5 % ) , 
Duplicate_8 600 + VAT ( 13.5 % ) , 


District Mental Health Programme, 
Mental Health Centre , 
Thiruvananthapuram . 


( Sd . ) 
Nodal Officer. 


306 


